सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


| Reg. No . രജി. നമ്പർ 
KL /TV( N )/12/2009- 2011 


GOVERNME 


കാള 
- 
ര 


KERALA 


Sരാർ 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


| 


No . 


Vol . LVI 
വാല്യം 56 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


15th February 2011 
2011 ഫെബ്രുവരി 15 
26th Magha 1932 
| 1932 മാഘം 26 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ 695 /2010 / QSW. 

2011 ജനുവരി 20. 
കേരള - ഗവർണ്ണർക്കുവേ 1 

ഭൂജല 

വകുപ്പ് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, കാവനാട്, കൊല്ലം - 3- ന്റെ 
കാര്യാലയത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗശൂന്യമായ സാധനങ്ങളുടെ പരസ്യമായ 
ലേല ദർഘാസ് 

നടപടിക്രമം 

- ഫെബ്രുവരി 
21 -ാം തീയതി 3 മണിക്ക് ഈ ആഫീസിൽ വച്ച് നടത്തപ്പെടുന്നതാണ്. അന്നേദിവസം അവധിയായി 
പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത പ്രവർത്തി ദിനത്തിൽ ഇതേ സമയം ടി നടപടികൾ നടത്തപ്പെടുന്നതാണ്. 


- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 

- അന്ന് 
2 മണിക്ക് മുമ്പായി ടി ആഫീസിൽ 1,000 അടച്ച് ടോക്കൺ എടുത്തിരിക്കേ തും അഥവാ ദർഘാസ് തരുന്നവർ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് സ്റ്റോഴ്സസ്, കാവനാട്, കൊല്ലത്തിന്റെ പേരിൽ 
കൊല്ലത്ത് മാറാവുന്ന ഡ്രാഫ്റ്റ് സഹിതം ലേലദിവസം 2 മണിക്ക് മുമ്പായി ഈ ആഫീസിൽ സമർപ്പിക്കേ താകുന്നു . 
എല്ലാവർക്കും സുഗമമായി ദർഘാസ് നടപടിയിൽ പങ്കെടുക്കുന്നതിലേക്ക് വെള്ള കടലാസിലുള്ള 
അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ദർഘാസ് കവറിനു പുറത്ത് ടി പരസ്യ നമ്പരും തീയതിയും 
മേൽവിലാസവും 

വ്യക്തമായി 

കാണിച്ചിരിക്കേ തുമാകുന്നു . 
പരസ്യമായ ലേലം അവസാനിച്ചാലുടൻ കിട്ടിയിട്ടുള്ള ദർഘാസുകൾ പരസ്യമായി പരിശോധിക്കുന്നതും ലേലത്തിലോ 
ദർഘാസിലോ ഉള്ള കൂടിയ തുക ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നതിനേക്കാൾ കുറവല്ലെങ്കിൽ മാത്രം ടിയാന് ലേലം 
താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും അടുത്ത ര • കൂടിയ തുക വിളിക്കപ്പെട്ടവരുൾപ്പെടെ മൂന്നുപേരുടെയും 


നിരതദ്രവ്യം ഒഴികെ മറ്റുള്ളവരുടെതുക അന്നുതന്നെ തിരികെ കൊടുക്കുന്നതുമാണ്. സ്ഥിരപ്പെട്ടുകിട്ടുന്നയാൾ നികുതി 
ഉൾപ്പെടെ മൊത്തംതുകയും അടച്ച് സ്വന്തം ചിലവിൽ ടി സാധനം ടി ആഫീസിൽ നിന്നും ഏഴ്ദിവസത്തിനുള്ളിൽ നീക്കം 
ചെയ്യേ തുമാകുന്നു . ലേല തീയതിക്ക് മുമ്പുള്ള ഏഴു ദിവസത്തിനുള്ളിൽ ടി സാധനം പരിശോധിക്കുവാൻ 
അനുവദിക്കുന്നതാണ്. മറ്റ് എല്ലാ 
ലേല ദർഘാസ് കേരള സർക്കാർ നിയമങ്ങളും നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 


അസിസ്റ്റന്റ്എക്സി 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
ക്യൂട്ടീവ് 


( ഒപ്പ്) 

എഞ്ചിനീയറുടെ കാര്യാലയം, 
കൊല്ലം. എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


- നമ്പർ ജി . ഡബ്ല . ഡി . ഐ ./ 1364/ 2010 . 2011 ജനുവരി 19. 


- കേരള ഗവർണ്ണർക്കുവേ 1 ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ, തൊടുപുഴ, ഇടുക്കി താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് 
പരിചയസമ്പന്നരായ 

കരാറുകാരിൽ - നിന്നും 

മത്സരാടിസ്ഥാന 
ത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസ് - നമ്പരും ജോലിയുടെ 

വിവരങ്ങളും - 
ജി. ഡബ്ല . ഡി. ഐ . 13 /2010 -1 - - ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള കുഴൽ കിണറിൽ 
മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിച്ച് ജല വിതരണ പദ്ധതി നടപ്പാക്കുന്ന പ്രവൃത്തി. 


അടങ്കൽതുക - 60,000. 


നിരതദ്രവ്യം - 1,500. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും സമയവും - 14 - 2 - 2011, 10 മണി മുതൽ. 


ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 21 - 2 - 2011, 12 മണി. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 21- 2 - 2011, 2 മണി. 


ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും - 21-2 - 2011, 3 മണി. 
ജോലി ചെയ്തുതീർക്കേ കാലാവധി - 2 മാസം. 


മറ്റുവ്യവസ്ഥകൾ 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ മുകളിൽ 
-- സൂചിപ്പിച്ച സമയത്തിനുമുൻപ് ലഭിക്കേ താണ്. 


2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽ നിന്നും 

അറിയാവുന്നതാണ്. 


3. സർക്കാർ ടെ റുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും ഈ ടെ റിനും ബാധകമായിരിക്കും. 


4. ടെ ര - റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള 

തീരുമാനങ്ങളെ 
- ടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദിവസം ആകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ 
-- അതേ സമയത്തുതന്നെ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
തൊടുപുഴ, ഇടുക്കി. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ജി. റ്റി ./ 1354 / 2010.2011 ജനുവരി 29. 
കേരള ഗവർണ്ണർക്കുവേ 1 ഭൂജല വകുപ്പ് തൃശ്ശൂർ ജില്ലാ ആഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ സ്ഥാപനങ്ങളിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


850 


കമ - ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ 

ജോലിയുടെ പേരുവിവരവും ദ്രവ്യം 

അടങ്കൽതുകയും 
21 /2010 -1 - ഇരിങ്ങാലക്കുടമുനിസിപ്പാലിറ്റി 

പൊറത്തിശ്ശേരി ഭാഗത്ത് കുടിവെള്ള 
പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക - 
33,700 
22/ 2010 - 1F - മു ത്തിക്കോട് പഞ്ചായത്ത് 
അറവൂർ ആര്യമ്പാടം ഭാഗത്ത്ചെറുകിട 
കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക - 
1,86,000 

4,650 
23/ 2010 - 1 - ടി രാജഗിരി കുടിവെള്ള 
ടി - 3, 52 ,000 

8, 800 
24/ 2010 -1 - ടി പത്താംകല്ലു കോത്തായിക്കുന്നു 
ഭാഗത്ത് ചെറുകിട കുടിവെള്ള ടി - - 
3,30,000 

8 ,250 
25 / 2010 - 1 - തെക്കുംകര പഞ്ചായത്ത് 
വെങ്ങലക്കു - ഭാഗത്ത് ചെറുകിട 
26 /2010- 11 - കടങ്ങോട് പഞ്ചായത്ത് 
ചിറ്റിലങ്ങാട് റിങ് റോഡ് ഭാഗത്ത് 
ചെറുകിട കുടിവെള്ള ടി - 2, 60 ,000 

6 , 500 
27 /2010-11- ടി നീ ർ- അയ്യപ്പകാവ് 
(ദുബൈ റോഡ്) ഭാഗത്ത് ചെറുകിട 
കുടിവെള്ള ടി - 2,45,000 

6 ,150 
28/ 2010 - 11- ടി കൈതക്കുന്ന് ചെറുകിട 
കുടിവെള്ള ടി - 3, 15,000 

7 ,900 
29/ 2010 -1 ടി പാരിക്കുന്ന് കുടിവെള്ള 
ടി - 3,48,000 

8 , 700 


കുടിവെള്ള ടി - 3,70,000 9,250 


ദർഘാസ് - ഫോറത്തിന്റെ വില ക്രമനമ്പർ 

1- ന് 
300 + വാറ്റ്, ക്രമനമ്പർ 2 - ന് - 400 + വാറ്റ്, ക്രമനമ്പർ 3 - നും 5 - നും - 800 + വാറ്റ്, ക്രമനമ്പർ 4, 8, 9 ഇവയ്ക്ക് 
700 + വാറ്റ്, ക്രമനമ്പർ 6- ന് 600 + വാറ്റ്, ക്രമനമ്പർ 7 - ന് 500 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും സമയവും 17 -2 -2011, 10 മണി മുതൽ. 
ദർഘാസ് വിൽപ്പന അവസാനിക്കുന്ന തീയതിയും സമയവും 22 -2 - 2011, 1 മണി. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 22 - 2- 2011, 3 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും 

സമയവും 
22 - 2 - 2011, 4 മണി. 


ജോലി ചെയ്തുതീർക്കേ 


കാലാവധി കമനമ്പർ 1 - ന് 31 - 3 - 2011, മറ്റുള്ളവയ്ക്ക് 


30 - 4 - 2011. 


മറ്റു വ്യവസ്ഥകൾ 


പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ., 

തൃശ്ശൂർ- 680 002 എന്ന വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുമ്പ്ലഭിക്കേ താണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പൂങ്കുന്നത്തുള്ളഓഫീസിൽ നിന്നും അറിയാവുന്ന താണ്. 

സർക്കാർ ടെ റുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും ഈ ടെ റിനും ബാധകമായിരിക്കും. 
4. ടെ ർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു ക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
5. ടെ ർ തുറക്കുന്ന ദിവസം എന്തെങ്കിലും കാരണവശാൽ അവധി ദിവസമാവുകയാണെങ്കിൽ തൊട്ടടുത്ത 

പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസ്തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, 


( ഒപ്പ്) 


പൂങ്കുന്നം പി. ഒ., തൃശ്ശൂർ. ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


Pിന്നു . 


നമ്പർ ജി. എം .- 215 / 2010 - ഒ . റ്റി .- 28/ 2010 . 2011 ജനുവരി 25. 
കേരള ഗവർണ്ണർക്കുവേ 

ജില്ലാ ഓഫീസർ, 

ഭൂജല 
വകുപ്പ്, - മലപ്പുറം - താഴെപ്പറയുന്ന 

പ്രവൃത്തിക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തിയുടെ പേരും ക്രമനമ്പരും ആലേഖനം 
ചെയ്ത മുദ്രവെച്ച കവറുകളിൽ ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി . എം .- 215 /2010- ഒ. റ്റി.- 28 /10. 

പ്രവൃത്തിയുടെ പേര് മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമ പഞ്ചായത്തുകളിൽ നാലര ഇഞ്ച് ( ഡയ) കുഴൽ 
കിണറുകൾ 
കുഴിച്ച് ഹാന്റ്പമ്പ് ഘടിപ്പിക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക 2, 00 ,000. 
നിരതദ്രവ്യം - 5,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില 400 + വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 25 - 2 - 2011 , 1 മണി. 
ദർഘാസ് 

ഫോറം സ്വീകരിക്കുന്ന 

അവസാന 
തീയതിയും സമയവും -- 25- 2 - 2011, 3 മണി. 


തുറക്കുന്ന 


തീയതിയും 


- ദർഘാസുകൾ 
25 - 2 - 2011, 4 മണി. 


സമയവും - 


പ്രവൃത്തിചെയ്തുതീർക്കേ കാലാവധി - 15 ദിവസം. 


നമ്പർ ജി. എം .- 477 / 2010 - ഒ . റ്റി .- 29 / 2010. 2011 ജനുവരി 27 . 
കേരള ഗവർണ്ണർക്കുവേ 

ജില്ലാ ഓഫീസർ, 

ഭൂജല 
വകുപ്പ്, -- മലപ്പുറം - താഴെപ്പറയുന്ന 

പ്രവൃത്തിക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തിയുടെ പേരും ക്രമനമ്പരും ആലേഖനം 
ചെയ്ത മുദ്രവെച്ച കവറുകളിൽ ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി. എം .- 477 / 2010- ഒ. റ്റി.-29 / 10. 
- പ്രവൃത്തിയുടെ 

പേര് - ഭൂജല വകുപ്പിന്റെ 

പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമ പഞ്ചായത്തുകളിൽ കുഴൽ കിണറിലെ ഹാന്റ് പമ്പ് റിപ്പയർ ചെയ്യുന്ന പ്രവൃത്തി. 
- അടങ്കൽ തുക 50, 000. 


നിരതദ്രവ്യം - 1,250 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 25 - 2- 2011, 1 മണി. 


സ്വീകരിക്കുന്ന 


അവസാന 


ദർഘാസ് 

ഫോറം 
തീയതിയും സമയവും -- 25- 2 - 2011, 3 മണി. 


തുറക്കുന്ന 


തീയതിയും 


സമയവും - 


- ദർഘാസുകൾ 
25 - 2 - 2011, 4 മണി. 


പ്രവൃത്തിചെയ്തുതീർക്കേ കാലാവധി - 10 ദിവസം. 


- (3) 


നമ്പർ ജി . എം .- 477 / 2010 - ഒ. റ്റി.- 30 / 2010. | 2011 ജനുവരി 28 . 
കേരള ഗവർണ്ണർക്കുവേ 

ജില്ലാ ഓഫീസർ, 

ഭൂജല 
വകുപ്പ്, -- മലപ്പുറം - താഴെപ്പറയുന്ന 

പ്രവൃത്തിക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തിയുടെ പേരും ക്രമനമ്പരും ആലേഖനം 
ചെയ്ത മുദ്രവെച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി. എം .- 477/ 2010 - ഒ. റ്റി.- 30/ 10. 
പ്രവൃത്തിയുടെ 

പേര് - ഭൂജല വകുപ്പിന്റെ 

പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമ പഞ്ചായത്തുകളിൽ കുഴൽ കിണറിലെ ഹാന്റ് പമ്പ് റിപ്പയർ ചെയ്യുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - 50 ,000. 


നിരതദ്രവ്യം - 1, 250 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും -- 26- 2- 2011, 1 മണി. 


സ്വീകരിക്കുന്ന 


അവസാന 


- ദർഘാസ് 

ഫോറം 
തീയതിയും സമയവും 26- 2 - 2011, 3 മണി. 


തുറക്കുന്ന 


തീയതിയും 


സമയവും - 


ദർഘാസുകൾ 
26 - 2 - 2011, 4 മണി. 


പ്രവൃത്തിചെയ്തുതീർക്കേ കാലാവധി 10 ദിവസം. 


നമ്പർ ജി . എം . -477 / 2010 - ഒ. റ്റി .- 31/ 2010 . 


2011 ജനുവരി 29. 


കേരള ഗവർണ്ണർക്കുവേ 1. 

ജില്ലാ ഓഫീസർ, 

ഭൂജല 
വകുപ്പ്, - മലപ്പുറം താഴെപ്പറയുന്ന 

പ്രവൃത്തിക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തിയുടെ പേരും ക്രമനമ്പരും ആലേഖനം 
ചെയ്ത മുദ്രവെച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി . എം.-477 /2010 - ഒ.റ്റി.-31/10. 
പ്രവൃത്തിയുടെ - പേര് ഭൂജല 

വകുപ്പിന്റെ 

പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ കുഴൽ കിണറിലെ ഹാന്റ് പമ്പ്റിപ്പയർ ചെയ്യുന്ന പ്രവൃത്തി. 

അടങ്കൽതുക 50,000. 
നിരതദ്രവ്യം - 1, 250. 


ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും -- 28- 2 - 2011, 1 മണി. 


സ്വീകരിക്കുന്ന 


അവസാന 


ദർഘാസ് 

- ഫോറം 
തീയതിയും സമയവും 28 - 2 - 2011, 3 മണി. 


തുറക്കുന്ന 


തീയതിയും 


സമയവും - 


ദർഘാസുകൾ 
28 - 2 - 2011, 4 മണി. 


പ്രവൃത്തിചെയ്തു തീർക്കേ കാലാവധി 10 ദിവസം. 


(5) 


നമ്പർ ജി . എം .- 477/ 2010 - ഒ. റ്റി.- 32/ 2010 . 2011 ജനുവരി 31. 
കേരള ഗവർണ്ണർക്കുവേ 1 

ജില്ലാ ഓഫീസർ, 

ഭൂജല 
വകുപ്പ്, - മലപ്പുറം താഴെപ്പറയുന്ന 

പ്രവൃത്തിക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തിയുടെ പേരും ക്രമനമ്പരും ആലേഖനം 
ചെയ്ത മുദ്രവെച്ച കവറുകളിൽ ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - ജി . എം .- 477 /2010 - ഒ. റ്റി.-32/ 10 . 
പ്രവൃത്തിയുടെ 

പേര് ഭൂജല വകുപ്പിന്റെ 

പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ - വിവിധ 

- ഗാമ 
പഞ്ചായത്തുകളിൽ കുഴൽ കിണറിലെ ഹാന്റ് പമ്പ് റിപ്പയർ ചെയ്യുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക 50, 000. 
നിരതദ്രവ്യം - 1,250. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 1- 3 - 2011, 1 മണി. 
ദർഘാസ് 

ഫോറം 

സ്വീകരിക്കുന്ന 
തീയതിയും സമയവും 1- 3- 2011 , 3 മണി. 


അവസാന 


തുറക്കുന്ന 


തീയതിയും 


ദർഘാസുകൾ 
1- 3 - 2011 , 4 മണി. 


സമയവും- - 


പ്രവൃത്തിചെയ്തുതീർക്കേ കാലാവധി 10 ദിവസം. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 


( ഒപ്പ്) മലപ്പുറം. ജില്ലാ ഓഫീസർ. 


